Bez. Ne KL / TV /23 


Government of Kerala 

1983 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXVII ; Trivandrum , Wednesday, 


6th July 1983 

No. 696 
15th Ashadha 1905 (Saka) 


GOVERNMENT OF KERALA 
General Administration ( Political- C ) Department 

DECLARATION 
No. 75493 /Pol. C2/83/GẢD . 

Dated , Trivandrum , 5th July 1983. 
S. R. O. No. 834 /83. - Whereas in exercise of the powers conferred by 
clause ( 1) of Article 258 of the Constitution of India the President 
has in notification of Government of India in the Ministry of 
Home Affairs No. 2 /4 /63/Judl. II dated 31st May 1963, published as 
S. 0 . 1513 in Part II, Section 3 subsection ( ii ) of the 
Gazette of India No. 23 dated the 8th June, 1963 entrusted the 
Government of Kerala with their consent , the functions of the Central 
Government under the Kerala Land Acquisition Act, 1961 (Act 21 of 1962 ), 
in relation to acquisition of land for the purpose of the Union in the 
State of Kerala ; 

And whereas, under subsection (1) of section 3 of the Kerala Land 
Acquisition Act, 1961 (21 of 1962 ), Notification No. 107801/Pol. C2 /82-1/ 
GAD dated the 7th February, 1983 in respect of the lands specified in the 
schedule below has been published as S.R.O. No. 204/83 in Part I 
of the Kerala Gazette No.8 dated the 22nd February 1983 ; 

And, whereas, under subsection (4 ) of section 19 of the said Act 
the Government of Kerala have directed that in view of the urgency of the 
case , the provisions of section 5 of the said Act shall not apply to the 
Lands specified in the schedule below ; 

33 /2705 /V . 


2 


And whereas, the Government are satisfied that the said lands have 
to be acquired for a public purpose ; 

Now , therefore , the Government of Kerala hereby declare under 
section 6 of the said Act that the lands specified in the schedule below and 
measuring 1.5378 hectares be the same a little more or less, are needed 
for a public purpose , to wit for 

the establishment of 
Naval Academy at 

Ezhimala and under section 7 of the said Act, 
direct the Special Tahsildar (L.A.) No. IV , Naval Academy, Ramanthali 
to take order for the acquisition of the lands. Further, under 
subsection ( 1) of section 19 of the said Act, the Government direct that the 
Collector may take possession of the lands on the expiry of fifteen days 
from the date of publication of the notice mentioned in subsection (1 ) of 
section 9 of the said Act . 


A plan of the lands is kept in the Office of the Special Tahsildar (L.A.) 
No. IV , Naval Academy, Ramanthali and may be inspected at any time 
during office hours. 


- 


എസ്. ആർ. ഓ , നമ്പർ 834/83. - ഇൻഡ്യൻ രണഘടനയുടെ 258 -ാം 
അനുച്ഛേദം (1 ) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനി 
യോഗിച്ച് രാഷ്ട്രപതി 1963 ജൂൺ8 -ാം തീയതിയിലെ 23 -ാം നമ്പർ ഇൻഡ്യം 
ഗസററിൻറ II-ാം ഭാഗത്ത 3 -ാം വകുപ്പ് (ii) -ാം ഉപവകുപ്പിൽഎസ , ഒ . 
1543 ആയി പ്രസിദ്ധീകരിച്ച കേന്ദ്ര ഗവൺമെൻറിൻറ ആഭ്യന്തരമന്തി 
കാര്യാലയത്തിലെ 1963 മേയ് 31 -ാം തീയതിയിലെ 2/ 4 /63/ജുഡീഷ്യൽ II 
എന്ന നമ്പർ വിജ്ഞാപനത്തിൽ കേരള സംസ്ഥാനത്ത 

യുണിയൻ 
ആവശ്യത്തിനായി ഭൂമി വിലയലക്കെടുക്കുന്നത് സംബന്ധിച്ച 1961 - ലെ കേരള 
സ്ഥലമെടുപ്പ്ആക്ററ് (1962 - ലെ 21) (പ്രകാരമുളള കേന്ദ്രഗവൺമെൻറിൻറ 
ചുമതലകൾ കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചി 
രിക്കുന്നതിനാലും ; 

1961- ലെ കേരള സ്ഥലമെടുപ്പ് ആകട് (1962 - ലെ 21 ) 3 -ാം വകുപ്പ് 
(1) -ാം ഉപവകുപ്പു പ്രകാരം 1983 ഫെബ്രുവരി 22 -ാം തീയതിയിലെ 8 -ാം നമ്പർ 
കേരള ഗസററിൻറ 1 -ാം ഭാഗത്ത് എസ്. ആർ. ഒ . 204/83 എന്ന നമ്പരിൽ 
1983 ഫെബ്രുവരി 7 -ാം തീയതിയിലെ 107801/ പൊളി." സി . 2/ 82-1/ ജി എഡി: 
എന്ന് നമ്പർ വിജ്ഞാപനം താഴെ പറയുന്ന ഭൂമിയെ സംബന്ധിച്ച 
പസിദ്ധീകരിച്ചിരിക്കുന്നതിനാലും ; 
( പ്രസ്തുത ആക° s ° 19-ാം വകുപ്പ് (4 ) -ാം ഉപവകുപ്പു പ്രകാരം 

സംഗതി 
യുടെ അടിയന്തിര സ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക്°° 5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ 

പറഞ്ഞിട്ടുളള സംഗതിക്ക ബാധകമാകുന്നത 
ല്ലെന്ന് കേരള സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നതിനാലും ; 

പ്രസ്തുത സ്ഥലം ഒരു പൊതു ആവശ്യത്തിനായി വിലയ്ക്കെടുക്കേണ്ട 
താണെന്ന് കേരള സർക്കാരിന് ബോദ്ധ്യം വന്നിരിക്കുന്നതിനാലും; 


താഴെ 


3 


ഇപ്പോൾ , അതിനാൽ, (പസ്തുത ആക°°° 6-ാം വകുപ്പു പ്രകാരം കേരള 
സർക്കാർ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 1.5378 ഹെക്ടർ വിസ്തീർണ്ണ 
അത്തിൽ അൽപ്പം 

കൂടുതലോ കുറവോ വരുന്നതുമായ ഭൂമി ഒരു 
പൊതു ആവശ്യത്തിന് അതായത് 

എഴിമലയിൽ ഒരു നേവൽ അക്കാഡമി 
സ്ഥാപിക്കുന്നതിന് ആവശ്യമാണെന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുകയും, 
( പസ്തുത ആക°s ° 7 -ാം വകുപ്പു പ്രകാരം പ്രസ്തുത സ്ഥലം വിലയ്ക്കെ 
ടുക്കുന്നതിനുളള ഉത്തരവ് സ്വീകരിക്കുന്നതിന് രാമന്തളി നേവൽ അക്കാഡമി 
(എൽ. എ .) IV സ്പെഷ്യൽ തഹശീൽദാരോട 

നിർദ്ദേശിക്കുകയും 
ചെയ്യുന്നു . 

മാത്രമല്ല , പ്രസ്തുത ആക്ട് 9 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാര 
മുളള നോട്ടീസ് (പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ പതിനഞ്ചു ദിവസം 
കഴിയുമ്പോൾ പ്രസ്തുത സ്ഥലം കൈവശപ്പെടുത്തി എടുക്കേണ്ടതാണെന്നും 
സർക്കാർ 19 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു പ്രകാരം കളക്ടറോട് നിർദ്ദേശി 
ക്കുന്നു . 

സ്ഥലത്തിന്റെ ഒരു പ്ലാൻ രാമന്തളി നേവൽ അക്കാഡമി (എൽ. എ .) IV 
സ്പെഷ്യൽ തഹശീൽദാരുടെ ഓഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും ആഫീസ 
സമയത്ത് എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാവുന്നതുമാണ്. 


SCHEDULE 


District - Cannanore . 
Village - Ramanthali . 


Taluk - Taliparamba . 
Desom - Ramanthali . 


( The extent given is scrutinised) 


Surday No. 


Description 


Extent in 
hectares 


224 


0.D. 


1.5378 


Total 


1.5378 


Explanatory Note 
( This is not part of the declaration but is intended to bring out the 
general purport) . 


a | 


The President of India has in Notification No. 2/4 /63/ Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
to acquire lands for the use of the Central Government in the State and it 
appears to the State Government that the lands mentioned in the schedule 
above is needed for a public purpose , viz . for the establishment of a 
Naval Academy at Ezhimala . 

This declaration is intended for the above purpose . 


വിശദീകരണക്കുറിപ്പ് 
(ഇത് പ്രഖ്യാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം 1 
പ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ്) . 

ഇൻഡ്യൻരാഷ്ടപതി 31-5-1963- ലെ 2 /4 / 63/ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനത്തിൽ, കേരള സർക്കാരിന്റെ സമ്മതത്തോടുകൂടി സംസ്ഥാനത്ത് 
കേന്ദ്രസർക്കാരിന്റെ ആവശ്യത്തിലേക്ക് സ്ഥലം വിലയ്ക്കെടുക്കാനുള 
അധികാരം അവരെഭരമേൽപ്പിച്ചിട്ടുളളതും, മുകളിൽ പട്ടികയിൽ പറഞ്ഞി 
ട്ടുളള സ്ഥലങ്ങൾ ഒരു പൊതു . ആവശ്യത്തിന അതായത് എഴിമലയിൽ 
ഒരു നേവൽ അക്കാഡമി സ്ഥാപിക്കുന്നതിന് ആവശ്യമാണെന്ന് സർക്കാരിന 
ബോധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 

ഈ പ്രഖ്യാപനം മേൽപ്പറത്തെ ആവശ്യത്തിനും° ദേശിച്ചുകൊണ്ടുള്ളതാണ്. 


By order of the Governor, 

P. VISWANATHAN NAIR , 
Additional Secretary to Government. 


PRINTED AND PUBLISHED BY THE S. G , P. AT TIME GOVERNMENT, PRESS, 

TRIVANDRUM , 1883. 


Government of Kerala 

I 1983 


43 


MEIO 

47 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


6th July 1933 
Vol. XXVIII ] Trivandrum , Wednesday, 

(No. 697 
15th Ashadha 1905 (Saka ) 


GOVERNMENT OF KERALA 
General Administration (Political- C ) Departner ! 

DECLARATION 
No. 75 494 /Pol.C2/83 /GAD . 

Dated , Trivandrum , 5th July 1983 . 
S. R. O. No. 835 /83. - Whercas , in exercise of the powers conferred 
by clause ( 1) of Article 258 of the Constitution of India , the President 
has in Notification of Government of India in the Ministry of Home Affairs 
No. 2 /4 /63 / Judl. dated 31st May, 1963 , published as S. O. 1543 in 
Part II Section 3 subsection (ii) of the Gazette of India No. 23 dated the 
8th June , 1963 entrusted the Government of Kerala , with their consent, the 
functions of the Central Government under the Kerala Land Acquisition 
Act, 1961 (Act 21 of 1962), in relation to acquisition of lands for the 
purpose of the Union in the State of Kerala ; 

And whereas, under subsection (1) of section 3 of the Kerala Land 
Acquisition Act, 1961 ( 21of 1962) Notification No. 107801 /Pol . C2, 82-1/GAD 
dated the 7th February, 1983 in respectof the lands specified in the schedule 
below has been published as S.R.O. No. 204/33 in Part I of the Kerala 
Gazette No. 8 dated the 22nd February 1983 ; ; 

And whereas, under subsection (4 ) of section 19 of the said Act 
the Government ofKerala have directed that in view of the urgency of 
the case, the provisions of section 5 of the said Act shall not apply to the 
lands specified in the schedule below ; 

And whereas, the Govereert are satisfied that the said lands 
have to be acquired for a public ptırposu ; 


Now , therefore, the Government of Kerala hereby declare under 
Section 6 of the said Act that the lands specified in the Schedule below 
and measuring 1.9900 hectares be the same a little more or less , are 
needed for a public purpose , to wit for the establishment of Naval 
Academy at Ezhimala and under section 7 of the said Act direct the 
Special Tahsildar, (L. A.). No. IV Naval Academy, Ramanthali 
to take order for the acquisition of the lands. Further, under subsection 
(1) of section 19 of the said Act, Government direct that the collector 
may take possession of the lands on the expiry of fifteen days from the 
date 

of publication of the notice mentioned in subsection (1) of 
section 9 of the said Act. 

A plan of the lands is kept in the office of the Special Tahsildar, 
( L. A.) No: IV , Naval Academy, Ramanthali and may be inspected 
at any time during office hours. 

എസ്. ആർ. ഒ . നമ്പർ 835/83.-- ഇൻഡ്യൻ ഭരണഘടന 258 -ാം അനു 
ച്ചേദം (1) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, 
രാഷ്ടപതി 1963 ജൂൺ8 -ാം തീയതിയിലെ 23 -ാം നമ്പർ ഇൻഡ്യാ ഗസററിൻറ 
II-ാം ഭാഗത്ത് 3 -ാം വകുപ്പ് (i ) -ാം ഉപവകുപ്പിൽ എസ്. ഒ , 1543 ആയി 
(പ്രസിദ്ധീകരിച്ച കേന്ദ്രഗവൺമെൻറിൻറ ആഭ്യന്തരമന്തി കാര്യാലയത്തിലെ 
1963 മേയം 31 -ാം തീയതിയിലെ 2 / 4/ 63/ജുഡീഷ്യൽ എന്ന നമ്പർ 
വിജ്ഞാപനത്തിൽ കേരള സംസ്ഥാനത്ത 

യു ണ ി യ ക ൻ ആവശ്യ 
ത്തിനായി 

ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ച് 1961- ലെ കേരള 
സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ ? 21) പ്രകാരമുളള കേന്ദ്രഗവൺമെൻറിൻറ 
ചുമതലകൾ കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പി 
ച്ചിരിക്കയാലും ; 

1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക° 9ം (1962 - ലെ 21) 3 -ാം വകുപ്പ് 
(1) -ാം ഉപവകുപ്പു പ്രകാരം 1983 ഫെബ്രുവരി 22 -ാം തീയതിയിലെ 8 -ാം നമ്പർ 

കേരള ഗസററിന്റെ 1 -ാം ഭാഗത്ത് എസ്. ആർ. ഒ. 204/83 എന്ന നമ്പരിൽ 
1983 ഫെബ്രുവരി 7 -ാം തീയതിയിലെ 1078o1| പൊളി, സി .2 / 82-1 ജിഎഡി 
എന്ന 

നമ്പർ വിജ്ഞാപനം താഴെ പറയുന്ന ഭൂമിയെ സംബന്ധിച്ച് 
( പസിദ്ധീകരിച്ചിരിക്കുന്നതിനാലും ; 

(പസ്തുത ആക്ററ് 19 -ാം വകുപ്പ് (4) -ാം ഉപവകുപ്പു പ്രകാരം സംഗതി 
യുടെ അടിയന്തിര സ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക്ററ് 5 -ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ താഴെ പറഞ്ഞിട്ടുളള സംഗതിക്ക് ബാധകമാകുന്നതല്ലെന്ന. 
കേരള സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നതിനാലും ; 

( പസ്തുത സ്ഥലം ഒരു പൊതു ആവശ്യത്തിനായി വിലയലക്കെടുക്കേ 
ണ്ടതാണെന്ന് കേരള സർക്കാരിന് ബോദ്ധ്യം വന്നിരിക്കുന്നതിനാലും, 

ഇപ്പോൾ, അതിനാൽ, പ്രസ്തുത ആക° ടം 6 -ാം വകുപ്പുപ്രകാരം കേരള 
സർക്കാർ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 1.9900 ഹെക്ടർ വിസ്തീർണ്ണ 
ത്തിൽ അൽപം കൂടുതലോ, കുറവോ വരുന്നതുമായ ഭൂമി ഒരു പൊതു ആവശ്യ 
ത്തിന അതായത് 

എഴിമലയിൽ ഒരു നോവൽ അക്കാഡമി സ്ഥാപി 
ക്കുന്നതിന് ആവശ്യമാണെന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുകയും, പ്രസ്തുത 
ആക°° 7 -ാം വകുപ്പു പ്രകാരം പ്രസ്തുത സ്ഥലം വിലയ്ക്കെടുക്കുന്ന 
തിനുളള ഉത്തരവ് സ്വീകരിക്കുന്നതിന് രാമന്തളി നേവൽ അക്കാഡമി 
(എൽ. എ .) IV സ്പെഷ്യൽ ത എ ശ്രീ ൽ ദാ രോ ട് നിർദ ° ദേശിക്കുകയും 
ചെയ്യുന്നു . 


മാതമല്ല , പ്രസ്തുത ആക° ററ° 9...ം വകുപ്പ് (1) -ാം ഉപവകുപ്പ് 
. ( പകാരമുളള നാട്ടീസ് (പസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ പതിനഞ്ചു 
ദിവസം കഴിയുമ്പോൾ പ്രസ്തുത സ്ഥലം കൈവശപ്പെടുത്തിയെടുക്കേണ്ട 
താണെന്നും 

സർക്കാർ 19-ാം വകുപ്പ്” (1 ) -ാം ഉപവകുപ്പു പ്രകാരം കളക്ട 
g റാട് നിർദ്ദേശിക്കുന്നു . 

സ്ഥലത്തിന്റെ ഒരു പ്ലാൻ രാമന്തളി നേവൽ അക്കാഡമി (എൽ. എ .) IV 
സ്പെഷ്യൽ . തഹശീൽദാരുടെ• ആഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും ആഫീസ 
സ മയത്ത്എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാവുന്നതുമാണ്. 


SCHEDULE 
District - Cannanore . 

Taluk - Taliparamba . 
Village - Ramanthali . 

Desom - Ramanthali , 
( The extent given is scrutinised ) 
St. No. Description 

Extent in 

Hectare 
262/1 

U. D. 

1.2700 
2 262/2 

U. D. 

0.7200 


Total 


1,9900 


Explanatory Note 
( This is not part of the declaration but is intended to bring out the 
general purport.) 

The President of India has in Notification No. 2 /4 /63 /Judl. II dated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
to acquire lands for the use of the Central Government in the State and it 
appears to the State Government that the lands mentioned in the schedule 
above are needed for a public purpose viz . for the establishment of 
a Naval Academy at Ezhimala . 

This declaration is intended for the above purpose . 


വിശദീകരണക്കുറിപ്പ് 
( ഇത് പ്രഖ്യാപനത്തിനുറ ാഗമല്ല . എന്നാൽ പൊതു ഉദ ° ദേശം വെളിപ്പെ . 
ടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ്.) 


ഇൻഡ്യൻ രാഷ്ട്രപതി 31-5-1963- ലെ 2/4/63 ജുഡീഷ്യൽ if എന്നനമ്പർ 
വിജ്ഞാപനത്തിൽ, കേരള സർക്കാരിന്റെ സമ്മതത്തോടുകൂടി സംസ്ഥാനത്ത 
കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തിലേക്ക് സ്ഥലം വിലയ്ക്കെടുക്കാനുള്ള 
അധികാരം അവരെ ഭരമേൽപ്പിച്ചിട്ടുളളതും, മുകളിൽ പട്ടികയിൽ പറഞ്ഞി 
ട്ടുളള സ്ഥലങ്ങൾ ഒരു പൊതു ആവശ്യത്തിന് അതായത്, എഴിമലയിൽ 
ഒരു നേവൽ അക്കാഡമി സ്ഥാപിക്കുന്നതിന്, ആവശ്യമാണെന്ന് സർക്കാരിന 
ബോദ്ധ്യപ്പെട്ടിട്ടുളളതും ആകുന്നു . 
ഈ പ്രഖ്യാപനം മേൽപ്പറഞ്ഞ ആവശ്യത്തിനുള° ദേശിച്ചുകൊണ്ടുള്ളതാണ്. 


By order of the Governor, 

P. VISWANATHAN NAIR , 
Additional Secretary to Government. 


PRESTED AND PUBLISHED B THE S. G, P. AT THIE GOVERNMENT PRESS, 

TRIVANDRUM , 1983. 


Reg . No. KL / TV (N )/ 12 


Government of Kerala 

1983 


Dar 


KERALA GAZETTE 


-XTRAORDINAR 


PUBLISHED BY AUTHORITY 


6th July 1983 
Vol. XXVIII] Trivandrum , Wednesday, 

[No. 698 
15th Ashadha 1905 (Saka ) 


GOVERNMENT OF KERALA 
Transport, Fisheries and Ports ( Transport- B ) Department 

WITHDRAWAL NOTIFICATION 
No. 4835 /TB2 /82 /TF & P (I). 

Dated , Trivandrum , 29th June 1983 . 
S. R. O. No. 836/83. Under sub -section (1) of section 52 of the Kerala 
Land Acquisition Act, 1961 (21 of 1962), the Government of Kerala hereby 
withdraw from the acquisition of the lands mentioned in the schedule 
hereto annexed in respect of which land acquisition proceedings were 
initiated by the issue of Notification No. 23897 / TB2 /81 /TF & P. dated 
the 16th October, 1981 under sub section (1) of section 3 thereof published 
as S. R. O. No. 1256/81 at pages 1 to 4 of the Kerala Gazette extra 
ordinary No. 849 dated the 31st October , 1981 . 

SCHEDULE 

District - Trichur . 
Taluk - Mukundapuram . 

Village - Perambra . 
(Block No. — 211) 

Description - Dry . 
Sl. No. Sy. No. 

Extent in 
Hectare 


( 1 ) 


(2 ) 


517/2 part 
51912 » 


( 3) 
0.0095 
0.0060 


2 


33 /2707 /S 


2 


(1) 


( 2) 


(3 ) 


3 
4 


519/4 paatt 
519/6 
519/8 


0.0080 
0.0025 
0. 0030 


53 


53 


Total 


0.0290 


Explanatory Note 


( This does not form part of the notification but is intended to explain 
the reason for the issue of notification .) 

After final scrutiny, the above extent and sub division No. do not come 
with in the alignment. Hence the change in the previous notification , 


എസ്. ആർ. ഒ, നമ്പർ 836/ 83. - 1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക്റ് 
(1962- ലെ 21 ) 52 -ാം വകുപ്പ് (1) -ാം ഉപവകപ്പു പ്രകാരം, കേരള സർക്കാർ 
ഇതോടൊന്നിച്ച് ചേർത്തിട്ടുളള പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 1981 ഒക്ടോബർ 
31 -ാം തീയതിയിലെ കേരള അസാധാരണ ഗസററ് നമ്പർ 849 - ൽ 1 മുതൽ 4 വരെ 
യുളള പേജുകളിൽ എസ്. ആർ. ഒ . നമ്പർ 1256/81 ആയി പ്രസിദ്ധീകരിച്ചതു 
മായ 3 -ാം വകുപ്പ് (1 ) -ാം ഉപവകുപ്പു പ്രകാരമുളള 1981 ഒക്ടോബർ 16 -ാം 
തീയതിയിലെ 23897 / ററി, ബി 2/ 81 ]ററി, എഫ്. ആൻറ് പി . എന്ന വിജ്ഞാപനം 
പുറപ്പെടുവിച്ചുകൊണ്ട് സ്ഥലമെടുപ്പ് നടപടികൾ ആരംഭിച്ചിട്ടുളളതുമായ 
സ്ഥലം വിലയ്ക്കെടുക്കുന്നതിൽനിന്നും ഇതിനാൽ പിൻവാങ്ങുന്നു . 

പട്ടിക 

ജില്ല -തൃശ്ശൂർ. 
താലൂക്ക് -മുകുന്ദപുരം, 

വില്ലേജ_പേരാമ്പ്. 
( ബ്ലോക്ക് നമ്പർ -211) 
വിവരണം- പുരയിടം . 


കമനമ്പർ 


സർവ്വേ നമ്പർ 


വിസ്തീർണ്ണം 
ഹെക്ടറിൽ 


51712 ഭാഗം 
519/2 


ക ാല= 


1 


519/4 


0.0095 
0.0060 
0.0080 
0.0025 
0.0030 


3 


519/6 


51918 19 


ആകെ 


0.0290 


3 


വിശദീകരണക്കുറിപ്പ് 
(ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ ഈ വിജ്ഞാപനം പുറപ്പെ 
ടുവിക്കുന്നതിനുളള 

വ്യക്തമാക്കുന്നതിനുദ്ദേശിച്ചുകൊണ്ടുളള 
താണ്.) 

അവസാനമായി പരിശോധിച്ചതിൽ മേല്പറഞ്ഞ വിസ്തീർണ്ണവും സബ് 
ഡിവിഷൻ നമ്പരും ഏകരേഖണത്തിൽ വരുന്നില്ല . അതുകൊണ്ടാണ് നേരത്തെ 
യുളള വിജ്ഞാപനത്തിൽ മാററം വരുത്തുന്നത്. 


കാര ണം 

| | 


By order of the Governor , 

MARC , C. JOHN , 
Joint Secretary to Government. 


ERRATUM 
No. 4835/ TB2| 82/ TF & P (II ) . 

Dated , Trivandrum , 29th June 1983 . 
In the schedule to the English version of the Notification No. 23897| 
TB2/81/ TF & P. dated the 16th October, 1981 issued under sub-section (1) 
of section 3 of the Kerala Land Acquisition Act, 1961 (21 of 1962 ) and 
published as S. R. O. No. 1256/81 in the Kerala Gazette Extra -ordinary 
No. 849 dated the 31st October, 1981 in the entries against serial number 6 , 
for 6519/3 part read ::519/2 part . 


Explanatory Note 
( This is not part of the notification , but is intended to indicate the main 
purpose of the issue of the notification ) . 

In the 3 (1) notification the Sy. No. 51912 part has been wrongly 
printed in the English version as 519/3 part. This notification is intended 
to correct the above mistake. 


1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21) . 3 -ാം വകുപ്പ് 
(1) -ാം ഉപവകുപ്പു പ്രകാരം പുറപ്പെടുവിച്ചിട്ടുളളതും 1981 ഒക്ടോബർ 31 -ാം 
തീയതിയിലെ 849 -ാം നമ്പർ കേരള അസാധാരണ ഗസററിൽ എസ്, ആർ. ഒ . 
നമ്പർ 1256/81 ആയി പ്രസിദ്ധീകരിച്ചതുമായ 1981 ഒക്ടോബർ 16 -ാം 
തീയതിയിലെ 23897/ ററി. ബി 2 /81/ ററി. എഫ്. ആൻറ് പി . എന്ന നമ്പർ 
വിജഞാപനത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പട്ടികയിൽ 

( കമനമ്പർ 6- ന് എതിരെയുളള ഉൾക്കുറിപ്പിൽ 
t519/3 ഭാഗം എന്നതിനുപകരം 51912 ഭാഗം 
എന്നു വായിക്കേണ്ടതാണ്. 


4 


വിശദീകരണക്കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ വിജ്ഞാപനത്തിൻറ 
പ്രധാന ഉദ്ദേശം വെളിപ്പെടുത്തുവാൻ ഉദ° ദേശിച്ചുകൊണ്ടുളളതാണ്) . 

3 (1) വിജ്ഞാപനത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ സർവ്വ 519/2 ഭാഗം 
എന്നതിനുപകരം സർവ്വ 519/3 ഭാഗം എന്നു തെറ്റായി ചേർത്തിട്ടുണ്ട്. 
മേല്പറഞ്ഞ തെററു തിരുത്തുന്നതിനുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ 
വിജ്ഞാപനം, 


By order of the Governor, 

MARC, C. JOHN , 
Joint Secretary to Government. 


BINTED AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1983, 


Reg . No. KL/ TVN /19 


Government of Kerala 

1909 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


6th July 1983 
Vol. XXVIII] Trivandrum, Wednesday , 

- [ No. 699 
15th Ashadha 1905 ( Saka) 


കേരള സർക്കാർ 
ഗതാഗതവും മൽസ്യബന്ധനവും തുറമുഖവും ( ബി ) വകുപ്പ് 


വിജ്ഞാപനം 


പ °08ം 


നമ്പർ 14818| ററി.ബി 2/83/ററി.എഫ്. & പി . തിരുവനന്തപുരം, 1983ജൂൺ29 . 
എസ്. ആർ. ഒ . നമ്പർ 837/03 --- ഡ്യൻ 4:രംനഘടനയുടെ, 258 -ാം അനു 

(1 ) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്ടപതി 1953 മേയ് 31 -ാം തീയതിയിലെ 2 | 4 |63 ജുഡീഷ്യൽ II എന്ന 
നമ്പർ വിജ്ഞാപനംമൂലം 

കേരള സംസ്ഥാനത്ത് യൂണിയൻ ആവശ്യ 
ത്തിനായി ഭൂമി 

വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961 - ലെ കേരള 
സ്ഥലമെടുപ്പ് ആക°s ” (1962- ലെ 21 ) പ്രകാരമുളള കേന്ദ്ര സർക്കാരിൻ 
ചുമതലകൾ കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പി 
ച്ചിരിക്കുന്നതിനാലും ; 
താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള 

ഭൂമി ഒരു പൊതുകാര്യത്തിന്, 
അതായത് കമ്പി തപാൽ വകുപ്പിനുവേണ്ടി മടത്തുവിളാകം വില്ലേജിൽ ടെല 
ഫോൺ എക്സ്ചേഞ്ചും സ്ററാഫ് ക്വാർട്ടേഴസും നിർമ്മിക്കുന്നതിന് ആവ 
ശ്യമുണ്ടെന്നോ, ആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ കേരള സർക്കാരിനു തോന്നു 
ന്നതിനാലും ; 

33 / 2708 /S 


2 


ഇപ്പോൾ , അതിനാൽ, 

അതിനുളള നോട്ടീസ്, ബന്ധപ്പെട്ട എല്ലാ 
പേർക്കും പ്രസ്തുത ആക്ക്ററ് 3 -ാം വകുപ്പ് (1 ) -ാം ഉപവകുപ്പിലെ വ്യവ 
സ്ഥകളനുസരിച്ച് ഇതിനാൽ നൽകുന്നു . 

പട്ടിക 

ജില്ല തിരുവനന്തപുരം. 
താലൂക്ക്- തിരുവനന്തപുരം, 

വില്ലേജ്_.മടത്തുവിളാകം. 
(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്.) 
സർവേ നമ്പർ -3560 
വിവരണം - പുരയിടം 
വിസ്തീർണ്ണം -1.2395 ഹെക്ടർ 


ഗവർണ്ണറുടെഉത്തരവു പ്രകാരം, 

മാർക്ക് സി . ജോൺ, 
ഗവൺമെൻറ് ജോയിൻറ് സെകട്ടറി . 


വിശദീകരണക്കുറിപ്പ്" 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം വെളിപ്പെ 
ടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ്) . 

ഇൻഡ്യൻ പ്രസിഡൻറ് 31-5-1963 - ലെ 2| 4| 63 |ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ ഉപയോഗത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ അവ 
രുടെസമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും മുകളിൽ പട്ടികയിൽ പറഞ്ഞി 
ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന് അതായത് കമ്പി തപാൽ വകുപ്പിനു 
വേണ്ടി ടെലഫോൺ എക്സ്ചേഞ്ചും സ്ററാഫ് ക്വാർട്ടേഴസും നിർമ്മിക്കു 
ന്നതിന് ആവശ്യമാണെന്ന് കേരള സർക്കാരിന് ബോദ° ധ്യം വന്നിട്ടുളളതും 
ആകുന്നു . 

മേൽപ്പറഞ്ഞ ആവശ്യത്തിനു വേണ്ടിയുളളതാണ് ഈ വിജ °ഞാപനം. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1983. 


Reg . No. KLTV ( N )/ 12 


Government of Kerala 

1983 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


6th July 1983 
Vol . XXVIII] Trivandrum , Wednesday, 

[ No. 701 
15th Ashadha 1905 (Saka ) 


1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21 -ാം ആക്ററ് ), 

9 ( 53 -ാം വകുപ്പു പ്രകാരമുളള നോട്ടീസ് 
No. C. 513/83. 

1983ജൂൺ30 . 
താഴെ കൊടുത്തിരിക്കുന്ന ലിസ്ററിൽ പറഞ്ഞിട്ടുളളതും, 1961 - ലെ കേരള 
സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21 -ാം ആക്ററ്) പ്രകാരം ഒരു പൊതു 
ക്കാര്യത്തിന് ആവശ്യമായിട്ടുളളതുമായ ഭൂമി കൈവശപ്പെടുത്തുവാൻ സർക്കാർ 
ഉദ്ദേശിക്കുന്നുവെന്ന് ഇതിനാൽ നോട്ടീസ് നൽകിയിരിക്കുന്നു . (പസ്തുത 
ഭൂമിയിൽ അവകാശബന്ധമുളള എല്ലാപേരും നേരിട്ടോ, അധികത ഏജൻറു 
മൂലമോതാഴെ പറയുന്ന തീയതിയിലും സമയത്തും സ്ഥലത്തും ഹാജരാകു 
കയും ഭൂമിയിൽ അവരോരോരുത്തർക്കുമുള്ള അവകാശബന്ധങ്ങളുടെ 

സ്വഭാ 
വവും, ഭൂമിയിൽ അങ്ങനെയുളള അവകാശബന്ധങ്ങളെ സംബന്ധിച്ചിട 

ത്തോളം നഷ്ടപതിഫലത്തിന് അവർക്കുളള തേർച്ചയുടെ തുകയും വിവര 
ങ്ങളും ആക്ററ് 8 -ാം വകുപ്പു പ്രകാരം എടുത്തിട്ടുളള അളവ് സംബന്ധിച്ച് 
വല്ല ആക്ഷേപവും ഉണ്ടെങ്കിൽ അതും ഏതാണെന്ന് കാണിച്ചുകൊണ്ട് 
പ്രസ്താവന ചെയ്യുകയും അവരോ അവരുടെ ഏജൻറുമാരോ എഴുതി ഒപ്പിട്ട 
ഒരു സ്റേറററ്മെൻറ് സമർപ്പിക്കുകയും ചെയ്യണമെന്ന് അവരോട് ആവശ്യ 
പ്പെടുന്നു . 
കുറിപ്പ്: - അവകാശബന്ധമുളളവർ നഷ്ട്രപതിഫലത്തിന 
ചെയ്യാൻ കൂട്ടാക്കാതിരിക്കുകയോ മതിയായ കാരണമില്ലാതെ 

തേർച്ച ചെയ്യാൻ. വീഴ്ചവരുത്തുകയോ ചെയ്യുന്ന 
പക്ഷം അവരുടെ അപേക്ഷയിൻമേൽ കോടതിക്ക് റഫറൻസ 
അയയ്ക്കുന്ന സംഗതിയിൽ കോടതി വിധിച്ചുകൊടുക്കേണ്ട 
തുക യാതൊരു സംഗതിയിലും ആക്ററ് 11 -ാം വകുപ്പു 
(പകാരം കളക്ടർ വിധിച്ചുകൊടുക്കുന്ന തുകയിൽ കവിയാൻ 

പാടില്ലാത്തതാകുന്നു . 
33/2710/83/ J . 


L 


തേർച്ച 


അങ്ങനെ 


2 


ഹാജരാകേണ്ട തീയതിയും സമയവും 

സ്ഥലവും 


14-7-1983 - ൽ രാവിലെ 11 മണിക്ക് 
ആലപ്പുഴ റയിൽവെ സ്ഥലമെടുപ്പ് 
സ്പെഷ്യൽ തഹശീൽദാർ മുമ്പാകെ്. 


ഭൂമിയുടെ വിവരണം 


ജില്ല - ആലപ്പുഴ 
താലൂക്ക്- അമ്പലപ്പുഴ 

വില്ലേജ്_മാരാരിക്കുളം തെക്ക് 
സർവ്വ നമ്പർ -- 286 /1-3 
വിവരണം പുരയിടം 
വിസ്തീർണ്ണം-03.05 ആർസ 


( ഒപ്പ്) 
സ്പെഷ്യൽ തഹശീൽദാർ 

(L.A. ), റയിൽവെ . 


ആലപ്പുഴ. 


PRINTED AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1983. 


Quomes Keras 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


6th July 1983 
Vol. XXVIII) Trivandrum , Wednesday , 

[No 700 
15th Ashadha 1905 (Saka) 


GOVERNMENT Q ? KERALA 
Transport, Fisheries & Ports ( Transport-B ) Department 

DECLARATION 
No. 12985 / TB2/83/ TF & P . 

Dated , Trivandrum , 29th June 1993 
S.R.O. No. 838 /83. - Wherca3 in exercise of the powers conferred by 
clause (1) of Article 258 of the Constitution of India , the President 
has in Notification No. 2/4/63 /Judl. II dated 31st May, 1963 entrusted the 
Government of Kerala with their consent, the functions of the Central 
Government under the Kerala Land Acquisition Act, 1961 (Act 21 of 1962), 
in relation to acquisition of lands for the purpose of the Union in 
the State of Kerala ; 

And whereas, under subsection ( 1 ) of section 3 of the Kerala Lard 
Acquisition Act, 1961 (21 of. 1962) Notification No. 29187/ TB2/82/ TF & P . 
dated the 28th January, 1983, in respectof the lands specified in the schedule 
below has been published as S. R. O. No. 151/83 in the Kerala Gazette 
Extraordinary No. 121 dated the 10th February, 1983 ; 

And whereas, under subsection (4 ) of section 19 of the said Act the 
Government of Kerala have directed that in view of the urgency of the case 
the provisions of section 5 of the Act shall apply to the lands 
specified in the schedule below ; 

And whereas , the Government of Kerala are satisfied that the said 
Tands aave to be acquired for a public purpose ; 

33/27091J. 


Now , therefore , the Government of Kerala hereby declare under 
Section 6 of the said Act that the lands specified in the Schedule below and 
measuring 0.2474 Hectare , be the same a little more or less , are needed 
for a public purpose, to wit for doubling rail track between Mulangunna 
thukavu and Trichur Railway Stations and under section 7 of the said 
Act direct the Special Tahsildar, ( L.A.) Railways, Trichur -3 to take order 
for the acquisition of the lands. Further, under subsection (1) of Section 
19 of the said Act, Government direct that the Collector may take 
possession of the lands on the expiry of fifteen days from the date of 
publication of the notice mentioned in subsection (1) of section 9 of the 
said Act . 

A plan of the lands is kept in the Office of the Special Tahsildar 
(L.A.) Railways Trichur and may be inspected at any time during office 
hours. 


SCHEDULE 

District - Trichur. 
Taluk - Trichur. 

Village - Trichur. 
( Block No. 250 ) 

(The extent given is approximate) 
Sl. No. Survey No. Description 

Extent in Hectare 
1 . 1905 /1-6 Dry now wet 

0.0225 
2 . 1905 /2-7 

0.0763 
3 . 1905 /3-8 

0.0620 
4 . 1905 /4-9 

0.0509 
5 . 1918 / 1-4 Dry 

0.0167 
6 . 1918 /2-5 

0.0170 
7 . 1918/ 3-6 

0.0020 


Total 


0.2474 


Explanatory Note 


( This is not part of the declaration but is intended to bring out the 
general purport.) 

The President of India has in Notification No. 2/4 /63 /Judl. lí đated 
31-5-1963 entrusted the Government of Kerala with their consent the powers 
to acquire land for the use of the Central Government in the State and it 
appears to the State Government that the land mentioned in the schedule 
above is needed for a public purpose viz . for the doubling of rail track 
between Mulangunnathukavu and Trichur Railway Stations. 

This declaration is intended for the above purpose. 


എസ്. ആർ. ഓ . നമ്പർ 838 /83. - ഇൻഡ്യൻ ഭരണഘടനയുടെ 258 -ാം 
അനുച്ഛേദം (1 ) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് 
രാഷ്ട്രപതി 1963 മേയ് 31 -ാം തീയതിയിലെ 2-4-1963 ജുഡീഷ്യൽII എന്ന 
നമ്പർ വിജഞാപനംമുലം കേരളസംസ്ഥാനത്ത്യുണിയൻ ആവശ്യത്തിനായി 
ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച്, 1961- ലെ കേരള സ്ഥലമെടുപ്പ 
ആക° റ് (1962- ലെ 21) ( പകാരമുളള കേന്ദ്ര സർക്കാരിന്റെ ചുമതലകൾ, 
കേരളസർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കു 
ന്നതിനാലും ; 

1961 - ലെ കേരള സ്ഥലമെടുപ്പ്ആക്ററ് (1962 - ലെ 21) 3 -ാം വകുപ്പ് 
(1) -ാം ഉപവകുപ്പു പ്രകാരം 1983 ഫെബ്രുവരി 10 -ാം തീയതിയിലെ 121 -ാം 
നമ്പർ അസാധാരണ കേരള ഗസററിൻ എസ്.ആർ.ഒ. നമ്പർ151/83 എന്ന നമ്പരിൽ 
1983 ജനുവരി 28 -ാം തീയതിയിലെ 29187 റി , ബി 2/82/ ററി ,എഫ്. ആൻറ് പി . 
എന്ന നമ്പർ വിജ്ഞാപനം താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമിയെ സംബ 
ന്ധിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതിനാലും ; 

(പസ്തുത ആക്ററ് 19 -ാം വകുപ്പ് (4) -ാം ഉപവകുപ്പുപ്രകാരം സംഗീ 
യുടെ അടിയന്തിര സ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക്ററ് 5 -ാം വകു 
പ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള സംഗതിക്ക് ബാധക 
മാകുന്നതല്ലെന്ന് കേരള സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നതിനാലും; 
(പ്രസ്തുത സ്ഥലം ഒരു പൊതു ആവശ്യത്തിനായി വിലയ്ക്കെടുക്കേണ്ട 

കേരള സർക്കാരിന് ബോദ്ധ്യം വന്നിരിക്കുന്നതിനാലും, ഇപ്പോൾ 
അതിനാൽ പസ്തുത ആക്ററ് 6 -ാം വകുപ്പു പ്രകാരം കേരള സർക്കാർ 
താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളളതും 0.2474 ഹെക്ടർ വിസ്തീർണ്ണത്തിൽ 
അല്പം കൂടുതലോകുറവോ വരുന്നതുമായ ഭൂമി ഒരു പൊതു ആവശ്യത്തിന് 
അതായത മുളംകന്നത്തുകാവു റെയിൽവേ സ്റേറഷനും 

തൃശ്ശൂർ 
റെയിൽവേ സ്റേറഷനും ഇടയ്ക്കുളള തീവണ്ടിപ്പാത ഇരട്ടിപ്പിക്കുന്നതിന് 
ആവശ്യമാണെന്ന 

പ്രഖ്യാപിക്കുകയും, പസ്തുത 
ആക്ററ് 7 -ാം വകുപ്പു പ്രകാരം പ്രസ്തുത സ്ഥലം വിലയ്ക്കെടുക്കുന്നതി 
നുളള ഉത്തരവ് സ്വീകരിക്കുന്നതിന് തൃശ്ശൂർ-3 റെയിൽവേ ( സ്ഥലമെടുപ്പ്) 
സ്പെഷ്യൽ തഹശീൽദാരോട് നിർദ° ദേശിക്കുകയും ചെയ്യുന്നു . 
മാ ( തമല്ല , ( പസ്തുത 

ആക്റ 

9 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പു 
( പകാരമുളള നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുന്ന തീയതിമുതൽ പതിനഞ്ചു 
ദിവസം കഴിയുമ്പോൾ (പസ്തുത സ്ഥലം കൈവശപ്പെടുത്തിയെടുക്കേണ്ട 
താണെന്നും സർക്കാർ 19 -ാം വകുപ്പ്(1 ) -ാം ഉപവകുപ്പു പ്രകാരം കളക്ടറോട് 
നിർദ്ദേശിക്കുന്നു . 

സ്ഥലത്തിന്റെ ഒരുപാൻതശ്ശർ റെയിൽവേ ( സ്ഥലമെടുപ്പ്) സ്പെ 
ഷ്യൽ തഹശീൽദാരുടെഓഫീസിൽ സൂക്ഷിച്ചിട്ടുളളതും ഓഫീസ് സമയത്ത് 
പ്പോൾ വേണമെങ്കിലും പരിശോധിക്കാവുന്നതുമാണ്. 


താണെന്ന 


ഇതിനാൽ 


4 


പട്ടിക 

ജില്ല -തൃശ്ശൂർ. 
താലൂക്ക്തശ്ശൂർ. 

വില്ലേജ് - തൃശ്ശൂർ. 
( ബ്ലോക്ക് നമ്പർ : 250) 
(ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
( കമുനമ്പർ സർവേനമ്പർ 

വിവരണം വിസ്തീർണ്ണം 

ഹെക്ടറിൽ 
1905/ 1-6 പുരയിടം ഇപ്പോൾ നിലം 0.0225 
1905/ 2-7 

0.0763 
1905] 3-8 

0.0620 
190514-9 

0.0509 
1918-1-4 പുരയിടം 

0.0167 
1918 / 2-5 

0.0170 
1918|3-6 

0.0020 


N--ഗകh 


ആകെ, 


0.2474 


വിശദീകരണക്കുറിപ്പ് 


( ഇത് പ്രഖ്യാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉദ്ദേശം വെളിപ്പെ 
ടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ്.) 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963- ലെ 2/4/63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനം മൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്രസർക്കാരിന്റെ ഉപയോഗത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ അവ 
രുടെസമ്മതത്തോടുകൂടി ഭരമേല്പിച്ചിട്ടുളളതും, മുകളിൽ പട്ടികയിൻ വിവ 
രിച്ചിട്ടുളള ഭൂമി ഒരു പൊതുആവശ്യത്തിന് അതായത് മുളംകുന്നത്തുകാവ് 
റെയിൽവേ സ്റേറഷനും തൃശ്ശൂർ റെയിൽവേസ്റേറഷനും ഇടയ്ക്കുളള തീവ 
ണ്ടിപ്പാത ഇരട്ടിപ്പിക്കുന്നതിന് ആവശ്യമാണെന്ന് സർക്കാരിന് ബോദ്ധ്യ 
പ്പെട്ടിട്ടുളളതുമാകുന്നു . 
മേൽപറഞ്ഞ ഉദ്ദേശം നിറവേററുന്നതിനുവേണ്ടിയുള്ളതാണ് 

ഈ 
പ്രഖ്യാപനം. 


By order of the Governor, 

NIARC C. JOHN, 
Joint Secretary to Government. 


- t 


PRINTED AND PUBLISHED BY THE SG. P. AT THE GOVERNMENT PRESS. 

TRIVANDRUM , 1983. 


Reg. No. KL /TV (NYA 


Covernment of Kerala 

1983 


KERALA GAZETTE 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


6th July 1983 
Vol.XXVIII) Trivandrum , Wednesday , 

[No. 702 
15th Ashadha 1905 (Saka) 


GOVERNMENT OF KERALA 
Transport, Fisheries & Ports (A ) Department 


NOTIFICATION 


G.O. ( P ) 37 /83 / TF & P .. 

Dated , Trivandrum , 1st July 1983 . 
S. R. O. No. 839/83. - In exercise of the powers conferred by 
Section 17 of the Road Transport Corporations Act, 1950 ( CentralAct 64 of 
1950), read with the proviso to Rule 6 of the Kerala State Road Transport 
Corporation (Advisory Councils) Rules , 1965 , the Government of Kerala 
hereby terminate with immediate effect the term of office of the Advisory 
Council for the Kerala State Road Transport Corporation , reconstituted as 
per Notification G. O. (P ) 81/82/ TF & P dated the 6th December, 1982, 
published as S.R.O. No. 1498/82 in the Kerala Gazette Extraordinary 
No. 912 dated the 8th December, 1982, as subsequently amended . 


By order of the Governor, 

R. C. CHOUDHURY , 
Special Secretary to Government. 


33/2711/B . 


2 


Explanatory Note 


( This does not form part of the Notification , but is intended to bring 
out the main purport) . 

In order to reconstitute the Kerala State Road Transport Corporation 
Advisory Council, Government wish to dissolve the Advisory Council 
Constituted as per G.O. (P ) 81/82/ TF & P dated 6th December 1982 as 
subsequently amended . Hence this notification . 


PRINTED AND PUBLISHED BY THE S.G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1983. 


